Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


സ 


. കാ 


: 


NMENT 


OF KERAL 


് 


ജ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd June 2010 
2010 ജൂൺ22 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Ashadha 1932 
1932 ആഷാഢം 1 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 


വിജ്ഞാപനം 


2 0 1 0 


നമ്പർ ആർ. ഒ. സി . 3835 / 2008 /മിസ്. 
ഏപ്രിൽ 23. 


നിശ്ചിത സമ യ പ രി ധി ക്ക കം ആക്ഷേപം ഒന്നും 
ലഭിക്കാത്തപക്ഷം ഈ പ്രാഥമിക വിജ്ഞാപനം അന്തിമ വിജ്ഞാപ 
നമായി പരിഗണിക്കുന്നതാണ്. 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുവേണ്ടി, 


( ഒപ്പ്) 
സെക്രട്ടറി. 


തിരുവനന്തപുരം. 


-- 1950- ലെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 
ആക്ട് 15 സെക്ഷൻ 15 - ൽ 1, 2 അനുസരിച്ചും 
സെക്ഷൻ 28 - ൽ 2 അനുസരിച്ച് അംഗീകരിച്ചും 
തുടർന്നുവന്നിരുന്ന വ്യവസ്ഥകൾ പ്രകാരം തിരുവി 
താംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൻ കീഴി 
ലുള്ള വട ക്ക ൻ പറ വൂ ർ ഗ്രൂപ്പിൽപ്പെട്ട പെരു 
വാരം ദേവസ്വം കഴകം പ്രവർത്തി നോക്കി നടത്തുന്ന 
തിന് എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂർ 
താലൂ ക്കിൽ വട ക്ക ൻ പറപൂർ വില്ലേ ജിൽ 
പറവൂർത്തറ മുറിയിൽ പെരുവാരം വയലിൽ പൊതു 


കുടുംബത്തിന് കാരാണു അവകാശം സിദ്ധിച്ചിട്ടുള്ളതാ 
കുന്നു . എന്നാൽ ടി കഴകം ജോലിക്ക് വരുന്നതിന് ടി 
കുടുംബത്തേക്ക് അടുത്ത അവകാശികളിൽപ്പെട്ട 
ആരും ഇല്ലാ യെന്ന് കാണിച്ച് കുടും ബ മൂപ്പന്റെ 
അപേക്ഷ ലഭിച്ചിട്ടുള്ളതിനാൽ ടി കാരാത്മ അവ 
കാശം റദ്ദ് ചെയ്യുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം 
ബോർ ഡിൽ നിന്നും തീരുമാനം എടുക്കു ന്നു . 
ബോർഡിന്റെ തീരുമാനത്തിൽ ബന്ധപ്പെട്ട കക്ഷി 
കൾക്ക് 

ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ വിജ്ഞാപനം പരസ്യപ്പെടു 
ത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം സെക്രട്ടറി, 
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നന്ദൻകോട്, 
തിരുവനന്തപുരം- 3 എന്ന വിലാസത്തിൽ എഴുതി 
അറിയിക്കേണ്ടതാണ്. 


TRAVANCORE DEVASWOM BOARD 

FINAL NOTIFICATION 


No. R . O .C . 8737 /05/Grant. 

4th May 2010 
In exercise of powers conferred on me by Section 37, 
38 and 40 of the Travancore Cochin Hindu Religious 
Institution Act, 1950 , preliminary notification was 
published in the Kerala Gazette dated 5 - 1 - 2010 to 
consider objections, if any , for the assumption of temple 
Adinadu Vadakku Kottappuram Varikkolilmana Sree Bhadra 
Durga Devi Temple. Since there is no objection received 
within the time prescribed the preliminary notification is 
lively to be final. Therefore, I, P . V . Nalinakshan Nair, 
Devaswom Commissioner do hereby pass order for 
assumption of the management of temple “ Adinadu 
Vadakku Kottappuram Varikkolil Manayil Sree Bhadra 
Durga Devi Temple , Karunagappally , Kollam along with its 
movable and immovable properties including landed 
property 1 acre 43 cents comprised in Survey No . 159/4 in 
Block No. 6 of Kulasekharapuram Village and with its 
appurtenances. The temple will be categorised as Grade III 
temple under the administration of Sub Group Officer, 
Adinadu Sakthikulangara in Karunagappally Group . The 
Deputy Devaswom Commissioner, Harippad is directed to 
take over the temple by preparing Mahazer and inventory 
for its assets within a period of 15 days from the 
publication of this final notification . 


( Sd .) 
Devaswom Commissioner. 


